സി.പി.എം വിഭാഗീയതയും മുസ്ലിംകളും 


ടടറലയപിബ്൨, 2010 
ി 
പി.കെ. പ്രകാശ്‌ 


സി.പി.എം കേന്ദ്ര നേതൃത്വം മുസ്ലിം ന്യൂനപക്ഷത്തെ സംബന്ധിച്ച്‌ വ്യക്തമായ നിലപാട്‌ 
സ്വീകരിച്ചിട്ടുണ്ട്‌. 'ഗുജറാത്ത്‌ കൂട്ടക്കൊലക്കും മറ്റ്‌ ആക്രമണങ്ങള്‍ക്കും ശേഷം രാജ്യത്തെ 
ന്യൂനപക്ഷങ്ങള്‍ അരക്ഷിതരും ണാ ചിന്തയിലാണ്‌. 
വര്‍ഗീയവാദത്തിനെതിരെയും അമേരിക്കന്‌ സാമ്മാജ്യത്വത്തിന്റെ 
കടന്നാക്രമണങ്ങള്‍ക്കെതിരെയും സച്ചാര്‌ കമ്മിറ്റി ശിപാര്‍ശകള്‍ക്ക്‌ അനുകൂലമായും 
പാര്‍ട്ടി സ്വീകരിച്ച ഉറച്ച നിലപാട്‌ ന്യൂനപക്ഷ സമുദായങ്ങള്‍ക്കിടയില്‌ അനുകൂല 
സമീപനം ഉണ്ടാക്കി യിട്ടുണ്ട്‌. ജനസംഖ്യയില്‍ 13.4 ശതമാനം വരുന്ന മുസ്ലിംകള്‍ 
മഹാഭൂരിപക്ഷവും സാമൂഹികമായും സാമ്പത്തികമായും ദുരിതമനുഭവിക്കുന്നവരാണ്‌. 
വിദ്യാഭ്യാസവും തൊഴിലും ലഭിക്കാത്തത്‌ മുസ്ലിം യുവാക്കള്‍ക്കിടയില്‍ 
ഇച്ഛാഭംഗത്തിനിടയാക്കുന്ന പ്രധാനകാരണമാണ്‌. ബി.ജെ.പിയെയും 
സംഘ്പരിവാറിനെയും ചെറുത്ത്‌ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തുക ഈ 
സാഹചര്യത്തില്‌ അടിയന്തര കടമയാണ്‌"സി.പി.എം കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. 
പാര്‍ട്ടി കോണ്‍ഗ്രസ്‌ രേഖയില്‌ മുസ്ലിം വിഭാഗം എന്ന തലക്കെട്ടില്‌ ഈ നിലപാട്‌ 
എടുത്തുചേര്‍ത്തിട്ടുണ്ട്‌. 


എന്നാല്‍, സി.പി.എമ്മിലെ ഉള്‍പ്പാര്‍ട്ടി പ്രശ്നങ്ങളില്‌ മുസ്ിംകളോടുള്ള സമീപനം 
അവസരോചിതമായി ടു രാഷ്ട്രീയ നേട്ടം കൊയ്ത കേന്ദ്ര കമ്മിറ്റിയംഗം 
വി.എസ്‌. അച്യുതാനന്ദന്റെ തന്ത്രങ്ങളെ ഇതിനോട്‌ ചേര്‍ത്തുവായിച്ചാല്‌ 
എങ്ങനെയിരിക്കും? മുസ്ലിംസംഘടനകളുമായുള്ള നിലപാടിന്റെ പേരില്‍ വി.എസ്‌. 
കൈക്കൊള്ളുന്ന സമീപനങ്ങള്‍ പലപ്പോഴും സ്വന്തം പാര്‍ട്ടിക്കെതിരായ 
യുദ്ധപ്രഖ്യാപനമായി മാറുന്നു. മാത്രമല്ല, സി.പി.എമ്മിന്റെ ആജന്മപ്രതിയോഗികളായ 
സംഘ്പരിവാര്‍ വി.എസിന്റെ നിലപാടുകളെ തങ്ങളുടെ മുസ്ലിംവിരുദ്ധ നിലപാടിനോട്‌ 
അടുത്തുനില്‍ക്കുന്ന ഒന്നായി തുടര്‍ച്ചയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. 


മുസ്റിം സംഘടനകളോടുള്ള വി.എസിന്റെ ഈ വേറിട്ട സമീപനം പുതിയതല്ല. 
സി.പി.എം സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ 1985ല്‍ വി.എസ്‌. അച്യുതാനന്ദന്‍ 
ഇ.എം.എസിന്റെകൂടി പിന്തുണയോടെ അഖിലേന്ത്യാ ലീഗിനെ ഇടതുമുന്നണിയില്‍ നിന്ന്‌ 
പുറത്താക്കാന്‍ നടത്തിയ നീക്കത്തിലാണ്‌ തുടക്കം. '7 ല്‌ മുസ്ലിംലീഗിനെ ഒപ്പംനിറുത്തി 
രാഷ്ട്രീയ ബലാബലത്തില്‌ മാറ്റം വരുത്തി അധികാരത്തിലേറിയ പ്രസ്ഥാനമാണ്‌ 
സി.പി.എം. മുസ്ലിം സംഘടനകളെ അധികാരരാഷ്ട്രീയത്തില്‍ സി.പി.എം 
ഉപയോഗിച്ചതിനെക്കുറിച്ച്‌ ഇ.എം.എസ്‌ പിന്നീട്‌ എഴുതി: 19൦൭ല്‍ കേരളത്തില്‌ 
മുസ്ിംലിഗുമായി പാര്‍ട്ടി കൂട്ടുകെട്ടും ധാരണയുമുണ്ടാക്കി. കോണ്‍ഗ്രസിന്റെ 
അധികാരക്കുത്തക തകരുന്നതിന്‌ ആ പാര്‍ലമെന്ററി സമരതന്ത്രം പ്രയോജനപ്പെട്ടു. 
കോണ്‍ഗ്രസിതര മുന്നണി നിലവില വന്നപ്പോള്‌ അതില്‌ മുസ്ലിംലീഗിന്‌ പങ്ക്‌ നല്‍കി. 
പിന്നീട്‌ ലീഗ്‌ പിളര്‍ന്നു. ലീഗും മഅദനിയുടെ പി.ഡി.പിയും വേര്‍തിരിഞ്ഞപ്പോള്‌ 
പി.ഡി.പിയുമായും നാഷനല്‍ ലീഗുമായും നേരിട്ട്‌ ബന്ധമില്ലാതെയും ഇടതുപക്ഷ 
ജനാധിപത്യ മുന്നണിയില്‍ പങ്ക്‌ നല്‍കാതെയും അവരുടെ സഹായം സ്വീകരിക്കുകയെന്ന 
ഗുരുവായൂര്‍ തന്ത്രം' അംഗീകരിച്ച്‌ പാര്‍ട്ടി മുന്നേറി. ഇ.എം.എസിന്റെ തന്ത്രത്തിനോട്‌ 
അപ്പോള്‍ ഒപ്പംനില്‍ക്കുകയും പിന്നീട്‌ അവസരോചിതമായി ഉള്‍പ്പാര്‍ട്ടി സമരത്തില്‍ 
ഇക്കാര്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്ത വി.എസിനെയാണ്‌ പിന്നീട്‌ കേരളം കണ്ടത്‌. 


എം.വി. രാഘവനെതിരെ നടത്തിയ ഉള്‍പ്പാര്‍ട്ടി സമരത്തിലെ ഒരായുധം മാത്രമായിരുന്നു 
അഖിലേന്ത്യാ ലീഗുമായുള്ള ബന്ധ വിച്ചേദം. ആര്‍.എസ്‌.എസ്‌ പോലും മടിക്കുന്ന 
രീതിയില്‍ ശരീഅത്തിനെതിരെ വിമര്‍ശം ഉയര്‍ത്തി 87ല്‍ സി.പി.എം 
ഹിന്ദുത്വ്രുവീകരണം സൃഷ്ടിച്ചു. അധികാരത്തിലേറാന്‍ വി.എസും ഇ.എം.എസും 
ഒരുപോലെ ഇതിനെ ഉപയോഗിച്ചു. കോണ്‍ഗ്രസിന്റെ കുത്തക തകര്‍ക്കാന്‍ മുസ്ലിം 
സംഘടനകളും കേരള കോണ്‍ഗ്രസുമായി കൂട്ടുകെട്ട്‌ വേണമെന്നായിരുന്നു അന്ന്‌ രാഘവന്‌ 
വാദിച്ചത്‌. ഇത്‌ രണ്ടും പറ്റില്ലെന്നായിരുന്നു ഇ.എം.എസിന്റെയും വി.എസിന്റെയും 
വിമര്‍ശം. എന്നാല്‍, പിന്നീട്‌ കേരള കോണ്‍ഗ്രസിനെ ഒപ്പം നിറുത്തുന്നതില്‌ വി.എസിന്‌ 
ഒരു എതിര്‍പ്പും ഉണ്ടായില്ല. പള്ളിയെയും പട്ടക്കാരനെയും ജോസഫ്‌ തള്ളിപ്പറഞ്ഞെന്ന്‌ 
ന്യായികരിച്ച്‌ ഇ.എം.എസ്‌ ഇതിന്‌ സൈദ്ധാന്തികഭാഷ്യം ചമച്ചപ്പോള്‌ ഒപ്പം വി.എസും 
ഉണ്ടായിരുന്നു. 91 ആയപ്പോള്‍ ചിത്രം വീണ്ടും മാറി. അമേരിക്കയുടെ ഇറാഖ്‌ 
ആക്രമണം. കേരളത്തില്‍ ജില്ലാ കൌണ്‍സില്‌ തെരഞ്ഞെടുപ്പ്‌. സദ്ദാം ഹുസൈനെയും 
മുസ്ിം സംഘടനകളെയും ഉപയോഗിക്കുന്നതില്‍ ഇ.എം.എസും വി.എസും മല്‍സരിച്ചു. 
ജില്ലാ കൌണ്‍സില്‌ തെരഞ്ഞെടുപ്പ്‌ വിജയത്തിന്റെ ആവേശത്തില്‍ കാലാവധി 
തികയുംമുമ്പ്‌ സര്‍ക്കാര്‌ പിരിച്ചുവിട്ട്‌ തെരഞ്ഞെടുപ്പ്‌ നടത്താന്‌ അന്നത്തെ പാര്‍ട്ടി 
സെക്രട്ടറിയായ വി.എസ്‌ ശിപാര്‍ശ ചെയ്തു. ഒപ്പം പാര്‍ലമെന്ററി പ്രവർത്തന 
രംഗത്തുനിന്ന്‌ നായനാര്‍ പാര്‍ട്ടിരംഗത്തേക്കും സംഘടനാ രംഗത്തുനിന്ന്‌ വി.എസ്‌ 
പാര്‍ലമെന്ററി രംഗത്തേക്കും മാറാന്‌ തീരുമാനിച്ചു. മുസ്ലിം സംഘടനകളുടെയും 
മഅ്ദനിയുടെയും എല്ലാം വോട്ട്‌ പോരട്ടെ എന്നായിരുന്നു അന്ന്‌ വി.എസിന്റെ നിലപാട്‌. 
ആ തെരഞ്ഞെടുപ്പില്‍ ഇടതുമുന്നണിക്ക്‌ അധികാരത്തിലേറാനായില്ല. 


ബാബരി മസ്ജിദ്‌ തകര്‍ന്നതിനെ തുടര്‍ന്ന്‌ ലീഗില്‌ ഭിന്നത രൂക്ഷമായി. അഖിലേന്ത്യാ 
പ്രസിഡന്റ്‌ സുലൈമാന്‍ സേട്ട്‌ പാർട്ടി വിട്ടു. ഹര്‍കിഷന്‍സിങ്‌ സുര്‍ജിത്തിനെയും 
സി.പി.എം നേതാക്കളെയും കണ്ട്‌ ധാരണയിലെത്തിയ ശേഷമായിരുന്നു ഐ.എന്‍.എല്‍ 
രൂപവത്കരണം. സേട്ടിനൊപ്പം യു.എ. ബീരാനും പി.എം. അബൂബക്കറും 
ഐ.എന്‍.എല്ലില്‍ ചേര്‍ന്നു. പി.എം. അബൂബക്കര്‍ രാജിവെച്ച ഒഴിവില്‍ ഗുരുവായൂര്‌ 
ഉപതെരഞ്ഞെടുപ്പ്‌ വന്നു. സമദാനിയെ ലീഗ്‌ സ്ഥാനാര്‍ഥിയാക്കി. ഇടത്‌ സ്വതന്ത്രന്‍ പി.ടി. 
കുഞ്ഞുമുഹമ്മദ്‌ ആയിരുന്നു. സ്ഥാനാര്‍ഥി പിന്തുണ പ ഐ.എന്‍.എല്‍ 
പറഞ്ഞു. കുഞ്ഞുമുഹമ്മദ്‌ പിന്തുണ ആവശ്യപ്പെട്ട്‌ കത്ത്‌ നല്‍കി. മഅദ്നിയെ 
ഗാന്ധിജിയോട്‌ ഉപമിച്ച ഇ.എം.എസിന്റെ ലേഖനം പുറത്തുവന്നു. കുഞ്ഞുമുഹമ്മദ്‌ 
തെരഞ്ഞെടുപ്പില്‍ വിജയിച്ചു. ഇ.എം.എസ്‌ നേരത്തേ പറഞ്ഞ ഗുരുവായൂര്‍ 
തന്ത്രത്തിന്റെ വിജയം. 96ലെ തെരഞ്ഞെടുപ്പില്‍ ഐ.എന്‍.എല്ലുമായി ഇടതുമുന്നണി 
ധാരണയുണ്ടാക്കി. തിരൂര്‍, താനൂര്‌, തിരൂരങ്ങാടി, കുറ്റിപ്പുറം. കാസര്‍ഗോ 

മണ്ഡലങ്ങളില്‍ ഐ.എന്‍.എല്‍ സ്വതന്ത്രര്‌ മല്‍സരിച്ചു. അതിനെയും വി.എസ്‌ 
എതിര്‍ത്തില്ല. പക്ഷേ, ആ തെരഞ്ഞെടുപ്പില്‍ വി.എസ്‌ തോറ്റു. മുഖ്യമന്ത്രിയാകാന്‍ 
കഴിഞ്ഞില്ല. വര്‍ഗീയവിരുദ്ധ പോരാട്ടം ഉടന്‌ പുറത്തെടുത്തു. “98 ലെ 
പാലക്കാട്സമ്മേളനം ആയപ്പോഴേക്കും പാര്‍ട്ടിക്കുള്ളില്‌ വെട്ടി നിരത്തല്‌ നടത്തണം. 
അതിനൊരു സിദ്ധാന്തം വേണം. അന്നു കിട്ടിയത്‌ ഐ.എന്‍.എല്‍ ബന്ധം. വെട്ടിനിരത്തല്‍ 
ഐ.എന്‍.എല്ലിന്റെ പേരിലായി. സി.പി.എമ്മിന്റെ മുതിര്‍ന്ന നേതാക്കള്‌ നിര്‍ദാക്ഷിണ്യം 
തോല്‍പിക്കപ്പെട്ടു. ന്യൂനപക്ഷ വര്‍ഗീയതയുടെ കഥകഴിച്ചതായി വി.എസ്‌ 
അവകാശപ്പെട്ടു. പക്ഷേ, വിജയം നേടിയ വി.എസ്‌ ഗ്രൂപ്പ്‌ മുസ്ലിംലീഗുമായി അടവുനയം 
സ്വീകരിക്കാന്‍ പിന്നീട്‌ വൈകിയില്ല. അതില്‍ വി.എസിന്‌ പരാതിയുമുണ്ടായില്ല. പാര്‍ട്ടി 
അപ്പോള്‍ സ്വന്തം പിടിയിലായിരുന്നു. ന്യൂനപക്ഷവിരുദ്ധ പോരാട്ടത്തിന്‌ താല്‍ക്കാലിക 
വിരാമം. 


2001 ലെ തെരഞ്ഞെടുപ്പില്‌ ഇടതുമുന്നണി തോറ്റു. അതിനെക്കുറിച്ച്‌ പാര്‍ട്ടി കേന്ദ്ര 
കമ്മിറ്റി ഇങ്ങനെ വിലയിരുത്തി. മുസ്ലിം ബഹുജനങ്ങളുടെ വിശ്വാസം ആര്‍ജിക്കുന്നതില്‌ 
പാര്‍ട്ടി പരാജയപ്പെട്ടു. ഇത്‌ മുസ്ലിം ജനസാമാന്യത്തില്‌ ബഹുഭൂരിപക്ഷത്തെ ഒപ്പം 
നിറുത്താന്‍ ഐ. യു.എം.എല്ലിനെ സഹായിച്ചു. ഇക്കാര്യം പ്രത്യേകം 
പരിശോധിക്കേണ്ടതാണ്‌. അപ്പപ്പോഴത്തെ മൂര്‍ത്തമായ രാഷ്ട്രീയ സാഹചര്യം 
വിലയിരുത്തിയ ശേഷം എന്ത്‌ തെരഞ്ഞെടുപ്പ്‌ അടവ്‌ സ്വീകരിക്കണമെന്ന്‌ ഉചിതമായ 
സന്ദര്‍ഭത്തില്‌ തീരുമാനിക്കാവുന്നതാണ്‌. ന്യൂനപക്ഷങ്ങള്‍ക്കിടയില്‌ പാര്‍ട്ടിയെ 
വിപുലീകരിക്കുന്നതിന്‌ വേണ്ടത്ര മുന്‍ഗണന പാര്‍ട്ടി നല്‍കേണ്ടതാണ്‌. ഇതിനായി 
ന്യൂനപക്ഷങ്ങളോട്‌ നാം സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ച്‌ പ്രത്യേക ചര്‍ച്ച 
സംഘടിപ്പിക്കേണ്ടതാണ്‌. 


എന്തായാലും 2006 ലെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്‌ വി.എസായി രുന്നു. 
ഐ.എന്‍.എല്ലിന്റെ പേരില്‍ പാലക്കാട്‌ പുകിലുണ്ടാക്കിയ വി.എസ്‌ തന്റെ 
നേതൃത്വത്തില്‍ നടക്കുന്ന തെരഞ്ഞെടുപ്പില്‌ ഐ.എന്‍.എല്ലിന്‌ മുന്നണി സീറ്റ്‌ 
നല്‍കിയതിനെക്കുറിച്ച്‌ മിണ്ടിയില്ല. മലമ്പുഴയില്‍ പി.ഡി.പി പിന്തുണ വാങ്ങാനും 
മടിച്ചില്ല. ഐ.എന്‍.എല്‍ എം.എല്‍.എ വി.എസിനൊപ്പം നിയമസഭയില്‍ അംഗമായി. 
2006ലെ തെരഞ്ഞെടുപ്പിനെ പാര്‍ട്ടി വീണ്ടും ഇങ്ങനെ വിലയിരുത്തി. 2001ലെ 
തെരഞ്ഞെടുപ്പില്‍ യു.ഡി.എഫിന്‌ 140ല്‍ 100 സീറ്റ്‌ നേടാന്‌ കഴിഞ്ഞത്‌ മുസ്ലിംസംഘടനകളെ 
ആകെ ഒന്നിച്ച്‌ അണിനിരത്താന്‍ കഴിഞ്ഞതുമൂലമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പില്‌ മുസ്ലിം 
ബഹുജനങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷ മതവിഭാഗവും ഇടതുപക്ഷത്തില്‌ വിശ്വാസം 
അര്‍പ്പിക്കുന്ന നിലയുണ്ടായി. കേരളത്തിലെ മതന്യൂനപക്ഷം 45 ശതമാനം വരും. ഈ 
ജനവിഭാഗത്തിലേക്ക്‌ കടന്നുചെന്ന്‌ സ്വാധീനം ചെലുത്തിയാല്‍ മാത്രമേ 
ഇടതുപക്ഷത്തിന്റെ ജനകിയാടിത്തറ വിപുലപ്പെടുത്താന്‌ കഴിയൂ'. ഈ വിലയിരുത്തലിന്‌ 
അനുസൃതമായല്ല വി.എസ്‌ നീങ്ങിയത്‌. പാര്‍ട്ടിക്കുള്ളിലെ പോരാട്ടത്തില്‌ ലാവലിനു 
പിന്നാലെ മഅ്ദനിയെ ആയുധമാക്കാനാണ്‌ വി.എസ്‌ ശ്രമിക്കുന്നത്‌. ഏതായാലും അടുത്ത 
തെരഞ്ഞെടുപ്പില്‍ അധികാരം കിട്ടില്ല. കിട്ടിയാലും തന്നെ മുഖ്യമന്ത്രിയാക്കില്ല. 
അതുകൊണ്ട്‌ പാര്‍ട്ടിക്കുള്ളിലെ ഭിന്നത മൂര്‍ഛിപ്പിക്കാനും സ്വാധീനം വര്‍ധിപ്പിക്കാനും 
വി.എസ്‌ മുസ്ലിം വര്‍ഗീയത വിരുദ്ധ പോരാട്ടത്തെ ഒരു ആയുധമാക്കി 
മിനുക്കിയെടുക്കുന്നു. പക്ഷേ. അത്‌ ഇന്നത്തെ സാഹചര്യത്തില്‍ സംഘ്പരിവാറിനും 
യു.ഡി.എഫിനും ബലംനല്‍കുന്നു. ഒപ്പം സി.പി.എമ്മിന്റെ പുതിയ ലോകസാഹചര്യം 
രൂപപ്പെടുത്തിയ സാമ്മാജ്യത്വവിരുദ്ധ ഐക്യമുന്നണിയെ ദുര്‍ബലമാക്കുന്നു. സംസ്ഥാന 
കമ്മിറ്റിക്കുശേഷം സി.പി.എം കമ്യൂണിക്കേ പറഞ്ഞത്‌ യു.ഡി.എഫിന്റെ സി.പി.എം 
വിരുദ്ധ പ്രചാരണത്തില്‍ മുസ്ലിം സമുദായം ബലിയാടാകുന്നു എന്നാണ്‌. യഥാര്‍ഥത്തില്‌ 
വി.എസിന്റെ ഉള്‍പ്പാര്‍ട്ടി സമരത്തില്‌ ബലിയാടാകുന്ന സമുദായമായി മുസ്ലിംകള്‍ 
മാറിക്കഴിഞ്ഞുവെന്ന സത്യമാണ്‌ കമ്യൂണിക്കേ പുറത്തുപറയാതിരുന്നത്‌. 
സംഘ്പരിവാറിന്‌ ബലംനല്‍കുന്ന രീതിയില്‍ 'ഭീകരവിരുദ്ധവേട്ട്‌'യെക്കുറിച്ച്‌ ഉത്തരം 
നല്‍കുകയും അഭിപ്രായപ്രകടനം നടത്തുകയും ചെയ്യുന്ന വി.എസിന്റെ നിലപാട്‌ പാർട്ടി 
നിലപാടില്‍നിന്ന്‌ ഏറെ വ്യത്യസ്തമാണ്‌. 


വി.എസിന്റെ നിലപാടിലെ ഈ വൈരുധ്യം തെളിയിക്കുന്നതാണ്‌ പി.സി. 
തോമസിനോടും രാമന്‍പിള്ളയോടും ഉമാ ഉണ്ണിയോടുമുള്ള സമീപനം. ബി.ജെ.പി 
പിന്തുണയോടെ മൂവാറ്റുപുഴ പാര്‍ലമെന്റ്‌ സീറ്റില്‌ മല്‍സരിച്ച്‌ മതവിഭാഗീയത 
ഉപയോഗിച്ച്‌ സി.പി.എമ്മിന്റെ പി.എം. ഇസ്മാഈലിനെ പരാജയപ്പെടുത്തിയ ആളാണ്‌ 
പി.സി. തോമസ്‌. പി.സി. തോമസിനെ ഇടതുമുന്നണിയില്‍ എടുക്കുന്നത്‌ വി.എസ്‌ 
എതിര്‍ത്തതായി കേട്ടിട്ടില്ല. ബി.ജെ.പി പ്രതിനിധിയായി ജയിച്ച എം.പിയെ ഇടതുമുന്നണി 


സംസ്ഥാന കമ്മിറ്റി അംഗമാക്കിയാണ്‌ വി.എസിന്റെ വര്‍ഗീയതാവിരുദ്ധ പോരാട്ടം. 
പി.ഡി.പി ബന്ധത്തെ ലോക്‌സഭാ തെരഞ്ഞെടുപ്പില്‍ വിമര്‍ശിച്ച വി.എസ്‌ പക്ഷേ. 
രാമന്‍പിള്ളയുടെ ജനപക്ഷവുമായുള്ള ബന്ധത്തെ എതിര്‍ത്തില്ല. കേരളത്തിലെ 
ഉമാഭാരതിയായി ചിത്രീകരിക്കപ്പെട്ട ഉമാ ഉണ്ണിയുമായി വേദി പങ്കിട്ടതിനെയും 
വിമര്‍ശിച്ചില്ല. 


എന്നാല്‍, മറ്റു ജാതി സംഘടനകളോട്‌ വി.എസിന്റെ സമീപനമെന്താണ്‌? 

എസ്‌ .എന്‍.ഡി.പിയുമായുള്ള ബന്ധംതന്നെ ഉദാഹരണം. ഒരു ജാതി സംഘടന മാത്രമാണ്‌ 
എസ്‌ .എന്‍.ഡി.പിയെന്ന്‌ വിമര്‍ശിച്ചത്‌ സി.പി.എം തന്നെയാണ്‌. ശ്രീനാരായണ 
പൈതൃകവും കമ്യൂണിസ്റ്റുകാരും' എന്ന സി.പി.എം സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ 
ലഘുലേഖയില്‍ ഡോ. പല്‍പ്പുവിന്‌ ശ്രീനാരായണ ഗുരു അയച്ച കത്ത്‌ എടുത്തുചേര്‍ത്ത 
ശേഷം എസ്‌.എന്‍.ഡി.പി ഒരു ജാതി സംഘടനയും സമുദായ പ്രമാണിമാരുടെ താല്‍പര്യ 
സംരക്ഷണത്തിനുള്ള ഒരു ഉപകരണവും മാത്രമാണെന്ന്‌ പറയുന്നു. ജാതിസംഘടനകളും 
കമ്യൂണിസ്റ്റ്‌ പാര്‍ട്ടിയുമെന്ന സി.പി.എം കേന്ദ്രകമ്മിറ്റി രേഖയും പറയുന്നത്‌ 
ഇതുതന്നെയാണ്‌. എസ്‌.എന്‍.ഡി.പിയുടെ പരിപാടികളിലും കാര്യങ്ങളിലും സജീവമായി 
പങ്കെടുക്കാനും അതിനെ ഒരു ജാതിരഹിത സംഘടനയായി അവതരിപ്പിക്കാനും വി.എസ്‌ 
എടുക്കുന്ന മുന്‍കൈ അദ്ദേഹത്തിന്റെ ജാതിയുടെ സംഘടനയാണ്‌ അത്‌ 
എന്നതുകൊണ്ടാണോ എന്ന്‌ വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്‌. മഅ്ദനിയെ വിമര്‍ശിച്ചതിന്റെ 
ആയിരത്തിലൊരംശം ഒരിക്കല്‍ വി.എസ്‌ വെള്ളാപ്പള്ളി നടദേശനെക്കുറിച്ച്‌ നടത്തി. 
എന്നാല്‍, വി.എസ്‌ വിളിച്ച്‌ മാപ്പ്‌ പറഞ്ഞെന്ന്‌ വെള്ളാപ്പള്ളി തന്നെയാണ്‌ പറഞ്ഞത്‌. 
വി.എസ്‌ അത്‌ നിഷേധിച്ചിട്ടില്ല. 


ചുരുക്കത്തില്‍ സി.പി.എം അഖിലേന്ത്യാ നേതൃത്വം പുതിയ കാലഘട്ടത്തില്‌ സ്വീകരിച്ച 
രാഷ്ട്രീയ നിലപാടുകളില്‍നിന്ന്‌ വ്യത്യസ്തമായ നയമാണ്‌ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ 
കാര്യത്തില്‍ വി.എസ്‌ സ്വീകരിക്കുന്നത്‌.അതത്‌ സമയത്തെ സി.പി.എമ്മിലെ ഉള്‍പ്പാര്‍ട്ടി 
സമരത്തില്‍ ആയുധമായാണ്‌ വി.എസ്‌ മുസ്ലിം സംഘടനകളെ വിമര്‍ശിക്കുന്നത്‌. ഒപ്പം 
ഭൂരിപക്ഷ സമുദായത്തിന്റെ കൈയടി ചുളുവില്‍ നേടുകയെന്ന തന്ത്രവും. 


